Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

2021 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


COVERNMENT 


ക 


OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


നമ്പർ 


' 


2021 ആഗസ്റ്റ് 10 
10th August 2021 
1196 കർക്കടകം 25 
25th Karkadakam 1196 

1943 ശാവണം 19 
19th Sravana 1943 


32 


Vol . X 


No. 


Thiruvananthapuram , , 

Tuesday 


PART III 
Commissionerate of Land Revenue 


10th AUG . 2021 ] 


COMMISSIONERATE OF LAND REVENUE 


6139 


തിരുത്തൽ പരസ്യം 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


നമ്പർ എ5-5050 2021 . 


2021 ആഗസ്റ്റ് 2 . 


1 


തങ്കമ്മ 


ഭാര്യ 


67 


2 


എൻ . റ്റി . ബിജു 


മകൻ 


52 


4-5-2021 - ലെ 18 -ാം നമ്പർ കേരള ഗസറ്റ് ( വാല്യം X , പാർട്ട് III ) 
കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ പേജ് നമ്പർ 
3494 , -ൽ ക്രമ നമ്പർ ( 12 ) ആയി പ്രസിദ്ധപ്പെടുത്തിയ പരസ്യത്തിൽ 
പരേ തന്റെ ഭാര്യ യു ടെ പേര് " ലിസ പോൾ ' 
" ലിസ് ജോർജ്ജ് ' തിരുത്തി വായിക്കേണ്ടതാണ് . 


3 


എൻ . റ്റി . ഷാജു ( സാജു 


48 


>> 


എന്നത് 


താലൂക്കാഫീസ് , 
കണയന്നൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ , 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കു ന്നതിൽ ആർക്കെങ്കിലും പരാതി 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാ മൂലം നേരിട്ട് 
ഈ ആഫീസിൽ ഹാജരാകേണ്ടതാണ് . തപാൽ മുഖേനയോ 
അ ല്ലാ തെ യോ സമ യ പ രി ധി ക്കു ശേഷമാ 

ലഭി ക്കുന്ന 
പരാതികൾ പരിഗണിക്കുന്നതല്ല . 


Aluva Taluk 


പരസ്യം 


( 1 ) 


( 3 ) 


നമ്പർ എച്ച്3-5665 / 2021 . 


2021 ജൂലൈ 13 . 


നമ്പർ എച്ച് -4286 2021 . 


2021 ജൂലൈ 13 . 


ആലുവ താലൂക്ക് , മൂക്കന്നൂർ വില്ലേജിൽ മൂക്ക ന്നൂർ 
കരയിൽ ഇടശ്ശേരി വീട്ടിൽ ജോസഫ് മകൻ ഇ . ജെ . ജോസ് 
എന്ന കക്ഷി 8-5-2021 -ാം തീയതി 

മരണപ്പെട്ടതാണെന്നും 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുക്കണമെന്ന് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ മകൻ ജോമോൻ ജോസ് 
അപേക്ഷ സമർപ്പിച്ചിട്ടു ള്ള താ ണ് . ബന്ധ പ്പെട്ട വില്ലേ ജ് 
ആ ഫീ സർ വഴി 

നട ത്തി യതിൽ 
പറയുന്നവരാണ് പരേതന്റെ നിയമാനുസൃത അവകാശികൾ 
എന്നറിവായിരിക്കുന്നു . 


ആലൂ വ് താ ലൂ ക്ക് , നടു മ്പാ ശ്ശേ രി വില്ലേ ജിൽ 
പൊയ്ക്കാട്ടുശ്ശേരി കരയിൽ താഴത്തു വീട്ടിൽ കുരുവിള മകൻ 
ടി . കെ . പൗലോസ് എന്ന കക്ഷി 18-12-2020 -ാം തീയതി 
മര ണപ്പെട്ടതാ ണെന്നും ഒരു അ വ കാശ സർട്ടിഫിക്കറ്റ് 
അനുവദിച്ചുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ 
മകൻ ബിജിൽ , ടി . പി . അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള താണ് . 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
താഴെപയുന്നവരാണ് പരേതന്റെ നിയമാനുസൃത അവകാശികൾ 
എന്നറിവായിരിക്കുന്നു . 


അന്വഷണ 


താഴ 


കമ 


പേര് 


വയസ് 


പേര് 


പരേതനുമായുള്ള 


വയസ് 


പരേതനുമായുള്ള 

ബന്ധം 


ക്രമ 
നമ്പർ 


നമ്പർ 


ബം 


1 


ഡെയ്സി ജോസ് 


ഭാര്യ 


66 


1 


കുഞ്ഞമ്മ പൗലോസ് 


ഭാര്യ 


52 


2 


ജോമോൻ ജോസ് 


മകൻ 


40 


2 


ബേസിൽ , ടി . പി . 


മകൻ 


28 


3 


ജോഫി ജെയ്സൺ 


മകൾ 


38 


3 


ബിജിൽ , ടി . പി . 


26 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതി 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാ മൂലം നേരിട്ട് 
ഈ ആഫീസിൽ ഹാജരാകേണ്ടതാണ് . തപാൽ മുഖേനയോ 
അല്ലാ തയോ 

സമ യ പ രി ധി ക്കു ശേഷമാ 
പരാതികൾ പരിഗണിക്കുന്നതല്ല . 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതി 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതൽ 30 ദിവ സ ത്തി നകം രേഖാ മൂലം നേരിട്ട് 
ഈ ആഫീസിൽ ഹാജരാകേണ്ടതാണ് . തപാൽ മുഖേനയോ 

സമ യ പ രി ധി ക്കു ശേഷമാ ല ഭി ക്കു ന്ന 
പരാതികൾ പരിഗണിക്കുന്നതല്ല . 


ലഭി ക്കുന്ന 


അലാ തയാ 


( 2 ) 


( 4 ) 


നമ്പർ എച്ച്3-5439 / 2021 . 


2021 ജൂലൈ 13 . 


നമ്പർ എച്ച്3-998412020 . 


2020 ഡിസംബർ 14 . 


ആലുവ താലൂക്ക് , മലയാറ്റൂർ വില്ലേജിൽ ഇല്ലിത്തോട് 
കര യിൽ കൈപ്പാ മറ്റത്തിൽ വീട്ടിൽ കൊച്ചിലാൻ മകൻ 
എൻ . കെ . തേവൻ എന്ന കക്ഷി 27 -1- 2012 -ാം തീയതി 
മ ര ണപ്പെ ട്ടതാ ണെന്നും ഒരു അ വ കാശ സർട്ടിഫിക്കറ്റ് 
അനുവദിച്ചുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ 
മകൻ ഷാജു , എൻ . റ്റി . ( സാജു ) അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ് . 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 

പ റ യുന്നവരാണ് പരേ തന്റെ നിയ മാനു സത 
അവകാശികൾ എന്നറിവായിരിക്കുന്നു . 


ആലു വ താ ലൂ ക്ക് , കാലടി വില്ലേജിൽ നീലി ശ്വരം 
കരയിൽ ഐക്കുളത്ത് വീട്ടിൽ കാളപ്പൻ മകൻ ഗോപാലൻ , എ . കെ . 
എന്ന കക്ഷി 2-7-2014 -ാം തീയതി മരണപ്പെട്ടതാണെന്നും ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് അനു വാദിച്ചു കൊടു ക്ക ണമെ ന്ന് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ രുഗ്മിണി ഗോപാലൻ 
അപേക്ഷ സമർപ്പിച്ചിട്ടു ള്ള താ ണ് . ബന്ധ പ്പെട്ട വില്ലേ ജ് 
ആ ഫീ സർ വഴി 

നട ത്തി യതിൽ 
പറയുന്നവരാണ് പരേതന്റെ നിയമാനുസൃത അവകാശികൾ 
എന്നറിവായിരിക്കുന്നു . 


അ ന്വഷണം 


താഴ 


താ ഴ 


203 


10th AUG . 2021 ] 


COMMISSIONERATE OF LAND REVENUE 


6140 


പേര് 


പരേതനുമായുള്ള 


വയസ് 


Paravoor Taluk 


കമ 
നമ്പർ 


ബം 


പരസ്യം 


1 


രുഗ്മിണി ഗോപാലൻ 


ഭാര്യ 


60 


( 1 ) 


2 


നിനീഷ 


മകൾ 


36 


നമ്പർ ബി3-4012 2021 . 


2020 ജൂൺ 8 . 


3 


നിഖിൽ 


മകൻ 


33 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതി 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതൽ 30 ദിവ സ ത്തി നകം രേഖാമൂലം നേരിട്ട് 
ഈ ആഫീസിൽ ഹാജരാകേണ്ടതാണ് . തപാൽ മുഖേനയോ 
അല്ലാ തയോ സമ യ പ രി ധി ക്കു ശേഷമോ 

ലഭി ക്കു ന്ന 
പരാതികൾ പരിഗണിക്കുന്നതല്ല . 


പറവൂർ താലൂക്കിൽ പറവൂർ വില്ലേജിൽ പെരുമ്പടന്ന കരയിൽ 
ചെത്ത്യാട്ടുമനക്കൽ വീട്ടിൽ വാസുദേവൻ നമ്പൂതിരി മകൻ 
രാമവർമ്മ തമ്പാൻ എന്നയാൾ മരിച്ചുപോയെന്നും പരേതൻറ 
അ വ കാ ശി കളെ സ്ഥാപിച്ചുകിട്ടു ന്ന തി നായി അവകാശ 
സർട്ടി ഫിക്കറ്റ് ആവശ്യപ്പെട്ടു കൊണ്ട് പരേ തന്റെ മകൾ 
സിന്ധു വർമ്മ സമർപ്പിച്ച് അ പേ ക്ഷ യിൻ മേൽ പറവൂർ 
വില്ലേജാ ഫീ സർ വഴി 

നട ത്തി യതിൽ ടി 
രാമവർമ്മ തമ്പാൻ 4-11-2001 - ൽ മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 2 ( രണ്ട് ) പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


അ ന്വ ) ഷണം 


( 5 ) 


നമ്പർ എച്ച്3-60582021 . 


2021 ജൂലൈ 22 . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബം 


1 


ഷലജ വർമ്മ 


ഭാര്യ 


73 


2 


സിന്ധു വർമ്മ 


മകൾ 


50 


ആലുവ താലൂക്ക് , ചെങ്ങമനാട് വില്ലേജിൽ കോട്ടായി 
കരയിൽ പൈനാടത്ത് വീട്ടിൽ പി . ഒ . ജോസഫ് ഭാര്യ ഭഗീരഥി 
അമ്മ പുന്ന താ നത്ത് എന്ന കക്ഷി 26-6-2021 -ാം തീയതി 
മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ സർട്ടിഫിക്കറ്റ് അനുവദി 
ച്ചുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ മകൻ 
ജിനേഷ് . പി . ജോസഫ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള താണ് . 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 

പ റ യു ന്നവ രാ ണ് പര ത യുടെ നിയ മാനു സത 
അവകാശികൾ എന്നറിവായിരിക്കുന്നു . 


ള്ള തിന് 


അവ കാശ 


താ ഴ 


മേൽപ്പറഞ്ഞ വ രാണ് പരേ തന്റെ അവകാശികളെന്നു 

സർട്ടിഫിക്കറ്റ് കൊടുക്കു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ പറവൂർ തഹശീൽദാർ 
മുമ്പാകെ ഹാജരായി രേഖാമൂലം ആക്ഷേപം നൽകേണ്ടതാണ് . 
കാ ലാ വ ധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


കമ 


പേര് 


വയസ് 


പരേതയുമായുള്ള 

ബന്ധം 


നമ്പർ 


1 


മകൾ 


47 


( 2 ) 


നിഷ വർഗ്ഗീസ് 
ജെമീഷ ജോസഫ് 


2 


42 


നമ്പർ ബി3-4719 2021 . 


2021 ജൂലൈ 5 . 


3 


ജിനേഷ് . പി . ജോസഫ് 


മകൻ 


38 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതി 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതൽ 30 ദിവ സ ത്തി നകം രേഖാ മൂലം നേരിട്ട് 
ഈ ആഫീസിൽ ഹാജരാകേണ്ടതാണ് . തപാൽ മുഖേനയോ 
അല്ലാ തയാ സമ യ പ രി ധി ക്കു ശേഷം മാ 

ലഭി ക്കുന്ന 
പരാതികൾ പരിഗണിക്കുന്നതല്ല . 


പറവൂർ താലൂക്കിൽ ഏലൂർ വില്ലേജിൽ മഞ്ഞു മ്മൽ 
കര യിൽ മോഹനവിലാസം വീട്ടിൽ വേലായുധൻ മകൻ 
വിജയകുമാർ എന്നയാൾ മരിച്ചു പോയെന്നും പരേതൻറ 
അ വ കാ ശി കളെ സ്ഥാപിച്ചുകിട്ടു ന്ന തി നായി അവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ മകൻ അരുൺ 
വി . കു മാർ സമർപ്പിച്ച അപേ ക്ഷ യിൻ മേൽ 

ഏ ലൂർ 
വില്ലേജാ ഫീസർ വഴി 

നട ത്തി യതിൽ ടി 
വിജയകുമാർ 17-2-2007 - ൽ മരിച്ചു പോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 3 ( മൂന്ന് ) പേരാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു . 


അ ന ഷണം 


താലൂക്കാഫീസ് , 
ആലുവ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബം 


തിരുത്തൽ പരസ്യം 


1 


സരസ്വതിയമ്മ 


മാതാവ് 


88 


നമ്പർ എച്ച്3-951 / 2021 . 


2021 മേയ് 12 . 


2 


31 


3 


27 


6-4-2021 -ാം തീയതിയിലെ 14 -ാം നമ്പർ കേരള ഗസറ്റിൽ 
( വാല്യം 10 , പാർട്ട് II ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാഗത്തിൽ 2724 -ാം നമ്പർ പേജിൽ ക്രമനമ്പർ ( 5 ) ആയി 
പ്രസിദ്ധീകരിച്ച മേൽ നമ്പർ പരസ്യത്തിൽ മറിയാമ്മ പൗലോസ് 
( മാതാവ് ) പ്രിൻസി ത്രേസ്യ ( സഹോദരി ) എന്നിവരെ ഒഴിവാക്കി 
സി . വി . പൗലോസ് ( പിതാവ് ) മാത്രമാണ് അവകാശി എന്ന് 
തിരുത്തി വായിക്കേണ്ടതാണ് . 


അരുൺ വി . കുമാർ 

മകൻ 
വരുൺ വി . കുമാർ 
മേ ൽ പ റ ഞ്ഞ വ രാ ണ് 

പരേ തന്റെ 

അവ കാ ശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം പറവൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
ആലുവ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


204 


Salim A 


Digitally signed by Salim A 
Date : 2021.09.22 23:24:21 
+ 05'30 ' 


